Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


- Reg. No . KL / TV( N )/634/2012 - 14 


GOVERN 


കേ 


ാർ 


- 2ള സർക് 
WMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


| 2014 മാർച്ച് 18 
18th March 2014 

1189 മീനം 4 
4th Meenam 1189 


നമ്പർ 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


1935 ഫാൽഗുനം 27 
27th Phalguna 1935 


PART III 


Commissionerate of Land Revenue 


THRISSUR DISTRICT 


നോട്ടീസ് 


നമ്പർ ബി1- 192 / 14 ( 3 ). 

2014 ഫെബ്രുവരി 5. 
- ചാവക്കാട് താലൂക്ക്, ഗുരുവായൂർ വില്ലേജിൽ റീസർവ്വ 
60/ 10 - ൽ പെട്ട 2. 922 ആർ സി . കെ . ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ. ആനന്ദകൃഷ്ണൻ 
s/o നാരായണൻ, പട്ടണത്ത്, മുതുവട്ടൂർ ദേശം എന്നയാൾ 
അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുതഭൂമി ടിയാന്റെ പേരിൽ MLR ആക്ട് 
പ്രകാരം രജിസ്റ്റർ ചെയ്തുകൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം മതിയായ 
തെളിവുകൾ സഹിതം തൃശ്ശൂർ സബ് കളക്ടർ മുമ്പാകെ 
രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തൃശ്ശൂർ. 


- ( ഒപ്പ്) 
സബ് കളക്ടർക്കുവേണ്ടി. 


